Reg . No . val. MMIO 
KL / TV (N )/ 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


CRNMENT 


KA 


KERALL 


SA 
A 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


2nd March 2010 

2010 2382 2 
11th Phalguna 1931 
1931 Mo 11 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


TENDER NOTICE 


No . TB (3 ) 10 /2010 . 


28th January 2010 . 


Sealed tenders are invited from the Lorry owners 
for the Transporation of Planting materials, Agricultural 
implements, Plant protection implements , Cow dung , Poultry 
manures etc. produced in Agricultural Farms and purchased 
from other institutions to various Krishi Bhavans and SC / 
ST colonies of Thiruvananthapuram District during the 
year 2010 - 11 subject to the following terms and conditions. 


2 . Minimum Quantity of materials ( load ) to be 

transported on each load will be as follows: 
(a) Coconut Seedlings – 1200 to 1500 Nos . 
(b ) Banana Suckers - 1200 to 2000 Nos. 
(c ) Pepper cuttings, Clove 

Seedlings, Cocoa 

Seedlings etc . - 900 Nos . Minimum 
(d ) Other Fruit Plants - 900 Nos. Minimum 
(e) Paddy, Pulses, Seeds — As per the direction 

and Agrl. implements of officials 
(f) Cow dung and - As per the direction 
Poultry manure 

of officials 
3. Tenders in the prescribed forms should reach this 

office in sealed covers superscribed “ Tenders for 
the supply of Lorry on Hire ” on or before 
19 - 3 - 2010, 1 p . m . addressed to the Principal 
Agricultural Officer, Principal Agricultural Office , 
Civil Station 5th floor, Kudappanakkunnu P. O ., 
Kudappanakkunnu , Thiruvananthapuram . 


TERMS AND CONDITIONS 


1. The rate of hire charges quoted should be for 

the kilometers for transporation of materials with 
load and no hire charges will be paid for the 
distance covered without load . The size of the 
lorry should be five Ton capacity (Minimum ). 


2nd MARCH 2010] 


AGRICULTURE DEPARTMENT 


| 36 


കൃഷി ഡിപ്പാർട്ടുമെന്റിന്റെ കീഴിലുളള നഴ്സറികളിലും 
കൃഷി ഫാമുകളിലും ഉൽപ്പാദിപ്പിച്ച വിവിധയിനം നടീൽ 
വസ്തു ക്കൾ, വിവി ധ യിനം കാർഷിക ഉപ ക ര ണ ങ്ങൾ, 
സസ്യസംരക്ഷണ ഉപകരണങ്ങൾ എന്നിവ വിവിധ കൃഷി 
ഭവനുകൾ, പട്ടികജാതി/ പട്ടികവർഗ്ഗ കോളനികൾ എന്നിവിട 
ങ്ങളിൽ എത്തിക്കുന്നതിനും കൃഷി ഫാമുകൾക്ക് ആവശ്യമുളള 
ചാണകം, കോഴിവളം എന്നിവ മൃഗസംരക്ഷണ വകുപ്പിന്റെ 
വിവിധ ഫാമുകളിൽ നിന്നും കൊണ്ടുവരുന്നതിനുംവേണ്ടി 
2010 - 11 സാമ്പത്തിക വർഷത്തിൽ ലോറി ഉടമകളിൽ നിന്നും 
ലോറി വാട കയ് ക്ക് നൽകു ന്ന തി നു ളള ടെണ്ട റു കൾ 
താഴെ പറയുന്ന നിബ ന്ധ ന കൾക്ക് വിധേ യ മായി 
ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


4. The rates approved as per the tender should be 

valid upto 31 -3 - 2011 and are unchangeable . 
5 . Tender forms will be available from the Principal 

Agricultural Office , Thiruvananthapuram upto 
1 p . m . on 18 - 3 -2010 on payment of Rs. 400 + VAT 

for original and Rs. 200 + VAT for duplicate . 
6 . The tenders will be opened at 2 . 30 p . m . on 

19 -3 -2010 and if it becomes holiday on the next 
working day in the presence of tenderers who are 
present at the time of opening and the lowest rate 
will be accepted subject to the approval of the 

Director of Agriculture, Thiruvananthapuram. 
7 . Tenders must be accompanied by Earnest Money 

Deposit for Rs. 1,500 (Rupees One thousand and 
five hundred only ) drawn as Demand Draft in 
favour of Principal Agricultural Officer , 
Thiruvananthapuram payable at State Bank of 

Travancore, Thiruvananthapuram Branch . 
8 . The successful tenderer will be responsible for 

transportation of the planting materials for various 
Sub offices and other places as per direction of 
Principal Agricultural Officer without any loss or 

damage to the articles . 
9. If any damage or loss accured in Quality and 

quantity during the transportation of the articles, 

it will be realised from the successful tenderer. 
10 . The vehicle should reach the farm early in the 

morning before 8 o clock and take the load . 
11. The tenderer should be ready for making 

available the required number of vehicles at the 
time and date as intimated from time to time from 
this office . If the tenderer fails to supply the 
required number of vehicle on the required date 
and time in any occasion , the loss occured it any 
to Government due to the negligence of the 
tenderer will be made good from him without any 

prior notice. 
12 . An agreement in stamped paper worth Rs. 50 

should be executed by the tenderer showing that 
the work will be executed satisfactorily as per the 

directions of the officials. 
13. The right for accepting or rejecting the Tender 

without showing any reason will be vested 
with the Principal Agricultural Officer , 

Thiruvananthapuram . 
14 . All rules and regulations of Government tenders 

are applicable to this case also . 
Violation of any other conditions of the tender by 
the tenderers and loss if any caused to Govt. 
because of such violations the entire loss will be 
made good from the tenderers without any 
previous notice. More details if any required can 
be obtained from the Principal Agricultural Officer , 
Thiruvananthapuram during office hours . 


1. ലോറി സാധനങ്ങളോടുകൂടി ഒരു കിലോമീറ്റർ ദൂരം 

ഓ ടു ന്ന തി നു ളള നിര ക്കാണ് ടെണ്ടറു ക ളിൽ 
കാണിക്കേ ണ്ടത്. സാധ ന ങ്ങൾ ഇല്ലാതെ ഓടുന്ന 
ദൂരത്തിന് വാടക നൽകുന്നതല്ല. കുറഞ്ഞത് അഞ്ച് 
ടൺ കപ്പാസിറ്റിയുള്ള ലോറിയാണ് ഉപയോഗിക്കേണ്ടത്. 
2. ഒരു ലോഡിൽ കയറ്റേണ്ട സാധനങ്ങളുടെ എണ്ണം/ അളവ് 
താഴെ വിവരിക്കുന്നു. 
( എ ) തെങ്ങിൻ തൈ - 1200 മുതൽ 1500 വരെ. 
( ബി) വാഴക്കന്ന് 

- 1200 മുതൽ 1500 വരെ. 
( സി ) പ്ലാസ്റ്റിക് കവറിലാക്കിയ വേരു 

പിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, 900 മുതൽ 
ഗ്രാമ്പുതൈകൾ, ജാതി തൈകൾ, 
കൊക്കോ തൈകൾ മുതലായവ 


( ഡി) മറ്റു വൃക്ഷതൈകൾ 

(മൺചട്ടിയിൽ മുളപ്പിച്ചത്) 


900 മുതൽ 


( ഇ ) നെല്ല്, പയറ് തുടങ്ങിയ വിത്തിന് നിർദ്ദേശാ 

ങ്ങൾ കാർഷിക ഉപകരണങ്ങൾ നുസരണം 


( എഫ്) ചാണകം, കോഴിവളം 

എന്നിവ 


നിർദ്ദേശാ 
നുസരണം 


3. ടെണ്ടർ നിർദ്ദിഷ്ട ഫാറ ത്തിൽ മുദ്രവച്ച കവറിൽ 

അടക്കം ചെയ്ത് “ ലോറി വാടകയ്ക്ക് കൊടുക്കുന്ന 
തിനുളള ടെണ്ടർ 2010 - 11 എന്ന് കവറിനു പുറത്ത് 
മുകളിൽ എഴുതി 2010 മാർച്ച് 19 -ാം തീയതി പകൽ 
ഒരു മണിക്ക് മുമ്പായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, സിവിൽ സ്റ്റേഷൻ 5 -ാം 
നില , കുട പ ന ക്കു ന്ന് , കുട പ ന ക്കുന്ന് പി . ഒ ., 
തിരുവനന്തപുരംഎന്ന വിലാസത്തിൽ എത്തിയിരിക്കണം. 


4. ഈ ടെണ്ടർ പ്രകാരം അംഗീകരിച്ച നിരക്ക് 2011 മാർച്ച് 

31 -ാം തീയതി വരെ പ്രാബല്യത്തിൽ ഉണ്ടാ യി രി 
ക്കുന്നതും മാറ്റം വരുത്തുവാൻ പാടില്ലാത്തതുമാണ്. 


- 5 . 


ടെണ്ടർ ഫാറങ്ങൾ ഈ ഓഫീസിൽ നിന്നും 2010 
മാർച്ച് മാസം 18 -ാം തീയതി ഒരു മണിവരെ താഴെ 
പറയുന്ന നിരക്കിൽ ലഭ്യമാണ് 


അസ്സൽ പ്രതി 400 രൂപ + വാറ്റ് 


ഡ്യൂപ്ലിക്കേറ്റ് പ്രതി- - 200 രൂപ + വാറ്റ്. 


2nd MARCH 2010] 


AGRICULTURE DEPARTMENT 


37 


6 . ടെണ്ടറുകൾ 2010 മാർച്ച് 19 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 

ദർഘാസ്/ ലേല പരസ്യം 
2 .30 - ന് ( അ പ്പോൾ ഹാജ രാ യി രിക്കുന്ന ടെണ്ടർ 
ഉടമകളുടെ സാന്നിദ്ധ്യത്തിൽ) പൊട്ടിക്കുന്നതും ഏറ്റവും നമ്പർ ഡി . എ .എഫ് ./ ബി / 70 / 2010. 2010 ഫെബ്രുവരി 4. 
കുറഞ്ഞ നിരക്ക് കാണിച്ചിരിക്കുന്ന ആളിന്റെ പേരിൽ 
കൃഷി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിന് വിധേയമായി -- തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ജില്ലാ 
അംഗീക രി ക്കു ന്ന തുമാണ്. ടി ദിവസം സർക്കാർ - കൃഷിത്തോട്ടം, പെരിങ്ങമ്മലയിലെ ഉദ്ദേശം 7 ഹെക്ടർ സ്ഥലത്ത് 
അവധിയായിരിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 

- നിലവിലുള്ള കശുമാവ് മരങ്ങളിൽനിന്നും 2009 - 10 വർഷത്തിലെ 
ദിവസം നിശ്ചിത സമയത്ത് ടെണ്ടർ തുറക്കുന്നതാണ്. 

വിളവെടുപ്പ് അവകാശം ദർഘാസ്/ ലേലം വഴി കൈമാറാൻ 
7. ഓരോ ടെണ്ടറിന്റെ കൂടെയും തിരു വ ന ന്ത പുരം തീരു മാ നിച്ചി രി ക്കു ന്നു . താൽപ്പര്യമുള്ളവർ 9- 3 - 2010 - ന് 

പിൻ സി എൽ കൃ ഷി ആ ഫീ സ റുടെ പേരിൽ നടക്കുന്ന ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് സൂപ്രണ്ട് 
എസ്. ബി. റ്റി ., തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിൽ അഭ്യർത്ഥിക്കുന്നു. 
മാറത്തക്ക വിധം 1,500 രൂപയുടെ ഡിമാന്റ് ഡാഫറ്റ് 
നിരതദ്രവ്യമായി ഹാജരാക്കേണ്ടതാണ്. 

നിബന്ധനകൾ 
8. വിവിധ കേന്ദ്രങ്ങളിൽനിന്നും ശേഖരിക്കുന്ന തൈകളും 

1. ദർഘാസ് ഫോറ ങ്ങ ൾ രൂപ 400 + വാറ്റ് നിരക്കിൽ 
മറ്റ് ഉപകരണങ്ങളും യാതൊരുവിധ കേടുപാടുകളോ 

8 -3- 2010 - ന് ഉച്ചയ്ക്ക് 1 മണി വരെ ഫാം ഓഫീസിൽനിന്നും 
നഷ്ടമോഉണ്ടാകാതെ ആഫീസിലെ നിർദ്ദേശാനുസരണം 

ലഭിക്കുന്നതാണ്. 
വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചുകൊടുക്കാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനാണ്. 

2. ദർഘാസ് സമർപ്പിക്കുന്നവർ രൂപ 1,000 (ആയിരം രൂപ 

മാത്രം) നിരതദ്രവ്യമായി ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
9. വിത്തുകളും നടീൽ വസ്തുക്കളും കൊണ്ടുപോകുമ്പോൾ 
ഉണ്ടാകുന്ന എല്ലാവിധ നഷ്ടത്തിനും (എണ്ണത്തിലും 

3. ദർഘാസ് സമർപ്പിക്കുന്നവർ ഫോറത്തിനുള്ളിൽ നിശ്ചിത 
തൂക്കത്തിലും ഉണ്ടാകുന്ന കുറവ്, മറ്റു തരത്തിലുളള 

സ്ഥലത്ത് മേൽപ്പറഞ്ഞ വിളവിന് മൊത്തമായി നൽകുവാൻ 
കേടുപാടുകൾ) കരാറുകാരൻ ഉത്തരവാദി ആയിരിക്കുന്നതും തയ്യാറുള്ള തുക അക്ക ത്തിലും അക്ഷ ര ത്തിലും 
ആവിധ നഷ്ടത്തിന് പരിഹാരത്തുക കരാറുകാരിൽ 

വ്യക്തമായി എഴുതിയിരിക്കണം. 
നിന്നും ഈടാക്കുന്നതുമാണ്. 

4. മുദ്രവച്ച ദർഘാസുകൾ 9 -3- 2010 - ന് രാവിലെ 11 മണിക്ക് 
10 . വിത ര ണം നട ത്തണ്ട് വസ് തു ക്കൾ, ക യ റ്റേണ്ട മുമ്പായി “സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, പെരിങ്ങമ്മല 
സ്ഥല ങ്ങൾ, ഫാമുകൾ എന്നിവിട ങ്ങ ളിൽ നിന്നും 

എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
നിർദ്ദേശാനുസരണം രാവിലെ എട്ടുമണിക്ക് മുമ്പായി 
തന്നെ ലോഡ് എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. 

5. 9- 3 - 2010 - ന് പകൽ 11 മണിക്ക് ലേലം നടക്കുന്നതും ലേല 

ത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ തുക 
ഈ ആഫീസിൽ നിന്നു ഉള്ള നിർദ്ദേ ശാ നു സ രണം 

പ്രത്യേകം നോട്ട് ചെയ്യുന്നതുമായിരിക്കും. 
അതാതു സമയങ്ങളിൽ ആവശ്യമുളളത്രയും വാഹന 
ങ്ങൾ നൽകുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. - 6. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിൽ 
യഥാസമയം വാഹനങ്ങൾ എത്തിക്കുന്നതിനു വീഴ്ച് 

വാഗ്ദാനം ചെയ്യപ്പെട്ട കൂടിയ തുക ദർഘാസിലെ കൂടിയ 
വരുത്തിയാൽ അതുമൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ട 

തുകയുമായി താരതമ്യപ്പെടുത്തി ഇതിൽ ഏറ്റവും കൂടിയ 
ത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം കരാറുകാരനായിരിക്കും. 

തുക വാഗ്ദാനംചെയ്ത വ്യക്തിയുടെ പേർക്ക് ദർഘാസ്/ 
കൂടാതെ കരാറുകാരനിൽ നിന്നും നിശ്ചിത നഷ്ടം 

ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ഈടാക്കുന്നതുമാണ്. 

7. താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസ് തിരുവനന്തപുരം 
12 . ടി ജോലികൾ നിർദ്ദേശാനുസരണം കൃത്യമായും 

ജില്ലാ പഞ്ചായത്ത് അധികാരികളുടെ അനുമതിക്ക് 
തൃപ്തി ക ര മാ യും നട ത്തി ക്കൊ ള ളാ മെന്ന് ഒരു 

വിധേയമായി ബഹു . പ്രിൻസിപ്പൽ കൃഷി ആഫീസർ 
സമ്മ ത പ്രതം നിർദ്ദിഷ്ട ഫാറത്തിൽ 50 രൂപയുടെ 

സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
മുദ്രപ്പത്രത്തിൽ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 

8. താൽക്കാലികമായി ദർഘാസ്/ ലേലം ഉറപ്പിച്ചുകിട്ടുന്ന 
13 . ഏതൊരു കാരണവും കൂടാതെ കരാറുകൾ നിരാകരിക്കു 

വ്യക്തി മൊത്തം തുകയുടെമൂന്നിലൊന്ന് ഉടൻതന്നെ 
ന്നതിനുള്ള അധികാരം പ്രിൻസിപ്പൽ കൃഷിആഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി 

ലഭിക്കുന്ന വ്യക്തി മുഴുവൻ തുകയും അടച്ചതിനുശേഷം 
14. സർക്കാർ സംബന്ധമായ എല്ലാ ടെണ്ടർ നിബന്ധനകളും 

മാത്രമേ വിളവെടുപ്പ് ആരംഭിക്കുവാൻ പാടുള്ളു. 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. ടെണ്ടർ വ്യവസ്ഥകൾ 
ഏതെ ങ്കിലും ലംഘിക്കു ന്ന തിലൂടെ സർക്കാ രി നു 9. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന ഉൽപ്പന്ന 
ണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും കരാറുകാരനിൽ നിന്ന് 

ത്തിന്റെ ഉടമസ്ഥാവകാശം വിളവെടുപ്പ് മുതൽ കരാറുകാരന് 
ഈടാക്കു ന്ന താ യി രിക്കും. കൂടു തൽ വിവ ര ങ്ങൾ 

ആയിരിക്കുന്നതും മേൽപ്പടി ഉൽപ്പന്നത്തിനുണ്ടാക്കുന്ന 
തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ആഫീസറിൽ യാതൊരു കഷ്ട നഷ്ടങ്ങൾക്കും ഫാം അധികൃതർ 
നിന്നും ആഫീസ് സമയത്ത് അറിയാവുന്നതാണ്. 

ഉത്തരവാദി ആകുന്നതുമല്ലായിരിക്കും. 


11 . 


Principal Agricultural Office, 

(Sd.) 
Thiruvananthapuram . Principal Agricultural Officer. 


10 . മേൽപ്പറഞ്ഞ ദർഘാസ്ദിവസം അവധി വന്നാൽ തൊട്ടടുത്ത 

പ്രവൃത്തി ദിവസം ദർഘാസ് നടപടികൾ നടത്തുന്നതായി 
രിക്കും. പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ 
ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്ന 


2nd MARCH 2010) 


AGRICULTURE DEPARTMENT 


38 


തിനോ ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 


ദർഘാസ് പരസ്യം 


11. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള എല്ലാ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


- നമ്പർ എ . ഇ . (4 ) 164 /2009. 


2010 ജനുവരി 29. 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ജില്ലാ കൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല , 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


കേരള ഗവർണ്ണർക്കുവേണ്ടികൃഷിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി), വൈറ്റില , എറണാകുളം താഴെ പറയുന്ന 
പ്രവൃത്തി നടത്തുന്നതിനുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ വർക്ക് ഷോപ്പിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊ 
ള്ളുന്നു . കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. 


ദർഘാസ് പരസ്യം 


പ്രവർത്തിയുടെ പേര് ആലുവ സ്റ്റേറ്റ് സീഡ് ഫാമിലെ 
ഫൈബർ ഗ്ലാസ് ബോട്ടിന്റെ അറ്റകുറ്റപണികൾ. 

നിരതദ്രവ്യം - രൂപ 900. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 300 + വി. നി ./ വാറ്റ്. 


ലേല തീയതിയും സമയവും 10 - 3 -2010 , 3.30 മണി. 


നമ്പർ എ . ഇ .(3 ) 124 /2010. 

2010 ഫെബ്രുവരി 15. 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാ 
രിൽ നി ന്നും മത്സ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ മുദ്രവച്ച് 
കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു. കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
10 - 3 - 2010 വൈകുന്നേരം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീക രി ക്കു ന്നതും അന്നേദിവസം 3 .30 - ന് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പസ്തുത ദിവസം ഏതെ ങ്കിലും കാര ണ വ ശാൽ 
അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തിദിവസം മുകളിൽ 
പറഞ്ഞ വ്യവ സ്ഥ യിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

- പവ്യത്തിയുടെ പേരും അടങ്കൽ തുകയും- - കഴക്കൂട്ടം 
ആർ. എ . റ്റി. റ്റി. സി. ട്രെയിനിംഗ് ഹാളിൽ അധിക സൗകര്യം 
ഏർപ്പെടുത്തലും വൈദ്യുതീകരണവും രൂപ 2, 23 ,000. 

നിരതദ്രവ്യം - രൂപ 5,600 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 450 + വി . നി . 
പണിതീർക്കുന്നതിന്റെ കാലാവധി 2 മാസം. 

ദർഘാസ് പ്രമാണം തിരുവനന്തപുരം വെള്ളായണിയിലുള്ള 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ (കൃഷി) കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് ദിവസം ഒരു മണി വരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത തുക വിൽപ്പന നികുതിയടക്കം 
ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പമാണത്തിന്റെ വില യാതൊരു കാരണ വശാലും മടക്കി 
കൊടു ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാണം അംഗീ ക്യത 
കരാറുകാർക്ക് മാത്രം നൽകുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), തിരുവനന്തപുരം എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാറ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേ ണ്ട താ ണ് . നിശ്ചിത നിര ത ദ വ്യ മി ല്ലാ ത്തതും 
താമസിച്ചു ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ദർഘാസുകൾ 2010 മാർച്ച് 10 -ാം തീയതി വൈകുന്നേരം 
- 3 മണിവരെ സ്വീക രിക്കു ന്നതും അന്നേദിവസം 3 . 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെ 
ടുത്തുന്ന ഏജൻറുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
താണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണ വശാൽ 
അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തിദിവസം മുകളിൽ 
പറഞ്ഞ വ്യ വ സ്ഥ യിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ദർഘാസ് പ്രമാണം വൈറ്റിലയിലുള്ള എറണാകുളം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് ദിവസം ഒരു മണി വരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത തുക വിൽപ്പന നികുതിയടക്കം 
ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
- പ്രമാണത്തിന്റെ അധികപ്പകർപ്പിന് വിൽപ്പന നികുതിയടക്കം 
പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 

ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
നൽകുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) എറണാകുളത്തിന്റെ പേരിൽ നിശ്ചിത 
തുകയ്ക്കുള്ളബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായും 50 രൂപ 
മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. 
ഇവ ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധന 
കളും ഈ ദർഘാ സിനും ബാധ ക മണ്. ദർഘാ സുകൾ 
യാതൊരു കാരണവും കൂടാതെ നിരസിക്കുവാനുള്ള അധികാരം 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുള 
ത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) കാര്യാലയം, 

- ( ഒപ്പ്) 
വെള്ളായണി, 

- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ (കൃഷി). 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
വൈറ്റില , 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എറണാകുളം. 

- എഞ്ചിനീയർ (കൃഷി). 


2nd MARCH 2010) 


AGRICULTURE DEPARTMENT 


39 


ദർഘാസ് പരസ്യം 


നമ്പർ ടി . ബി. (1) 276 / 2010 . 


2010 ജനുവരി 21. 


- തൃശ്ശൂർ പിൻസിപ്പൽ കൃഷിഓഫീസറുടെ നിർദ്ദേശാ 
നുസരണം 2010 - 11 സാമ്പത്തിക വർഷത്തിൽ ജില്ലയിൽ കൃഷി 
വകുപ്പിന് ആവശ്യമായ വിത്തുതേങ്ങ , തെങ്ങിൻ തൈകൾ, മറ്റ് 
നടീൽ വസ്തുക്കൾ മുതലായവ വിവിധ ഉൽപാദന കേന്ദ്രങ്ങളി 
ലേക്കും, ഉൽപാദന കേന്ദ്രങ്ങളിൽനിന്നും വിവിധ കീഴാഫീസു 
ക ളി ലേക്കും എത്തിക്കു ന്ന തിന് പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ താത്പര്യമുളള ലോറി ഉടമകളിൽ നിന്നും താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ക്ഷണിച്ചുകൊളളുന്നു . 

- വ്യവസ്ഥകൾ 


അ തി നടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് 
ദർഘാസുകൾ തുറ ക്കു ന്ന തുമാ യി രിക്കും. നിര ത ദ വ്യം 
നൽകാത്തതോ, മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ അടക്കം 
ചെയ്യാത്തതോ, വൈകി ലഭിക്കുന്നതോ ആയ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
- വിജയി യാ കുന്ന കരാ റു കാ രൻ 10, 000 രൂപയുടെ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടതും നൂറു രൂപയുടെ 
മുദ്രപത്രത്തിൽ കരാർ ഒപ്പിടേണ്ടതുമാണ്. 


-- യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ് റദ്ദ് 
ചെയ്യുന്നതിനും, ദർഘാസ് സംബന്ധിച്ച ഏതൊരു തീരുമാന 
മെടുക്കുന്നതിനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് അധികാര 
മുണ്ടായിരിക്കുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രിൻസിപ്പൽ 
കൃഷിഓഫീസിൽ നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


| 1. 


കരാർ പ്രാബല്യമാകുന്നതു മുതൽ 31 - 3 - 2011 വരെ 
ബാധകമായിരിക്കുന്നതാണ്. 


പ്രത്യേക വ്യവസ്ഥകളും നിബന്ധനകളും 


1. കരാറുകാരൻ ഒരേ സമയം 4 ലോറികളും ഏർപ്പെടുത്താൻ 

സാധിക്കുന്നവരാകണം. 


കരാർ പ്രകാരം കുറഞ്ഞത് 4 ലോറികളെങ്കിലും ഒരേ 
സമയം ഏർപ്പെടുത്തുവാൻ സാധിക്കണം, ( ഫ്ളീറ്റ് 

ഓണർമാർക്ക് മുൻഗണന നൽകുന്നതാണ്.) 
3. ( എ ) വലിയ ലോറികളിൽ ചുരുങ്ങിയത് 4500 എണ്ണം 

DxT/TxD / WCT വിത്തുതേങ്ങകളോ ഒറ്റത്തട്ടിൽ 
1500 എണ്ണം തെങ്ങിൻ തൈകളോ (കുത്തനെ) 

കയറ്റാൻ പര്യാപ്തമായിരിക്കണം. 
( ബി ) മിനി ലോറിയിൽ ചുരുങ്ങിയത് 1000 എണ്ണം 

DxT /TxD / WCT വിത്തുതേങ്ങകളോ ഒറ്റത്തട്ടിൽ 
750 എണ്ണം തെങ്ങിൻ തൈകളോ (കുത്തനെ) 

കയറ്റാൻ പര്യാപ്തമായിരിക്കണം. 
വാടക ട്രിപ്പിന് ഓടുന്ന കിലോമീറ്റിന് ഇത്ര എന്ന 
അടിസ്ഥാനത്തിലായിരിക്കണം. (റണ്ണിംഗ് കിലോമീറ്ററിന് 

ഇത്ര എന്ന നിരക്കിലായിരിക്കണം). 
5 . കൃഷി വകുപ്പിന്റെ വാഹനങ്ങളും ഇതേ ആവശ്യത്തിന് 

- ഉപയോഗിക്കുന്നതായിരിക്കും. 
- ദർഘാസ് ഫോറങ്ങൾ 400 രൂപ നിരക്കിൽ ( വിൽപന 
നികുതി പുറമേ) പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നും 
രൊക്ക വിലയ്ക്കോ, മണി ഓർഡർ മുഖേനയോ 10-3- 2010 , 1 മണി 
വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ അധിക 
പകർപ്പുകൾ 200 രൂപ നിരക്കിൽ ( വിൽപന നികുതി പുറമെ) 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാര ണ വ ശാലും മടക്കി കൊടു ക്കു ന്ന ത ല്ല . ദർഘാസ് 
ഉൾക്കൊള്ളുന്ന കവറിന് പുറത്ത് "" 2010 - 11 വർഷ ത്തിൽ 
ഉൽപാദനോപാധികൾ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് 
എന്നെഴുതി പിൻ സിപ്പൽ കൃഷി ഓഫീസർ, ശക്ത ൻ 
ആർക്കേഡ്, തൃശ്ശൂർ- 1 എന്ന മേൽവിലാസത്തിൽ സമർപ്പിക്കേണ്ട 
താണ്. മുദ്രവച്ച ദർഘാസിനോടൊപ്പം തൃശ്ശൂരിൽ മാറാവുന്നതും, 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ എടുത്തതുമായ 
2,000 രൂപയുടെ ഡിമാന്റ് ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
കൂടാതെ, ദർഘാസുകാരൻ 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു 
പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം വെച്ചിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 10 - 3 - 2010 , 3 മണിവരെ സ്വീകരിക്കുന്നതും 
ആയവ അന്നേദിവസം 4 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 
നിയമാനുസൃതം നിർദ്ദേശിക്കപ്പെട്ടിട്ടുളള ഏജന്റുമാരുടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും. ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖപ്പെടുത്തിയ ദർഘാസ് മേലധികാരികളുടെ ഉത്തരവിന് 
വിധേ യ മായി അംഗീ ക രി ക്കു ന്ന തു മാ ണ് . എന്തെ ങ്കിലും 
കാര ണ വ ശാൽ അന്നേദിവസം അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ 


2 . വലിയ ലോറികളിൽ ചുരുങ്ങിയത് 4500 DxT / TxD / WCT 

വിത്തുതേങ്ങകളോ, കുത്തനെ നിർത്താവുന്ന തരത്തിൽ 
1500 തെങ്ങിൻ തൈകളോ കയറ്റുവാൻ പര്യാപ്തമായി 
രിക്കണം. മിനി ലോറി ക ളിൽ ചുരുങ്ങിയത് 1000 
DxT/ TxD / WCT വിത്തു തേങ്ങ ക ളോ , കു ത്ത നെ 
നിർത്താവുന്ന തരത്തിൽ 750 തെങ്ങിൻ തൈകളോ 

കയറ്റുവാൻ പര്യാപ്തമായിരിക്കണം. 
3 . ലോറി വാടക രേഖപ്പെടുത്തുന്നത് ട്രിപ്പിന് ഓടുന്ന 
ഓരോ കിലോമീറ്ററിന് ഇത്ര രൂപ എന്നായിരിക്കണം. 

പ്രസ്തുത നിരക്ക് 31-3 - 2011 വരെ സ്ഥിരവുമായിരിക്കണം. 
-- 4 . ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തി 

പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തുന്ന സമയത്തുളള 
ദൂര ത്തി നാണ് വാടക നൽകു ന്നത്. നേരിട്ടുളള 

എളുപ്പവഴി ദൂരമായി സ്വീകരിക്കേണ്ടതാണ്. 
5. വാഹനങ്ങൾ കാത്തുനിൽക്കുന്ന സമയത്തിന് വെയിറ്റിംഗ് 

ചാർജ്ജ്നൽകുന്നതല്ല. 
6. ലോറികൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കു ന്ന 

തായിരിക്കും. 
7 . ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളും ഇതേ ആവശ്യത്തിനായി 

ഉപയോഗിക്കുന്നതായിരിക്കും. 
8. ഈ കരാർപ്രകാരം നൽകുന്ന വാടക തുകയ്ക്ക് നിയമ 

പ്രകാരമുള്ള ആദായ നികുതി കിഴിവ് ബാധകമായി 
രിക്കും. 
9. അസ്സൽ ടെണ്ടർ ഫോറത്തിന്റെ എല്ലാ പേജുകളും 

- ഒപ്പിടേണ്ടതാണ്. 
10 . ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യമായ 2,000 രൂപ പ്രിൻസിപ്പൽ 

കൃഷി ഓഫീസർ, ശക്തൻ ആർക്കേഡ്, തൃശ്ശൂർ- 1 എന്ന 
- പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതാണ്. 
11. സാധ ന ങ്ങൾ കട ത്തു മ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ 
നഷ്ടങ്ങളും കരാറുകാരൻ വഹിക്കേണ്ടതും, നഷ്ടം 
സംഭവിക്കുന്ന സാധനങ്ങളുടെ തുക കണ ക്കാക്കി 
നിര ത ദ വ്യ ത്തിൽ / കട ത്തു കൂ ലി യിൽ നിന്നും 
ഈടാക്കാവുന്നതുമാണ്. 


2nd MARCH 2010] 


AGRICULTURE DEPARTMENT 


40 


12. ടെണ്ടർ അം ഗീക രിച്ച ശേഷം നിബ ന്ധ ന കൾ 

പാലിക്കാതെ വന്നാൽ കൃഷി ഡയ റ ക ടറുടെ 
അനുമതിക്ക് വിധേയമായി തൊട്ടടുത്ത ദർഘാസുകാരന് 
കരാർ നൽകുന്നതും നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടു 

കെട്ടുന്നതുമാണ്. 
13 . പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അധികാരപ്പെടുത്തിയ 
- ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആവശ്യമായ 
എണ്ണം ലോറികൾ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗിനായി 
ലഭ്യമാക്കേണ്ടതാണ്. 


- തുമാണ്. 

-- നില വിലു ളള ലേല സംബ ന്ധ മായ എല്ലാ സർക്കാർ 
നിയമങ്ങളും ഈ ലേല / ടെണ്ടറിന് ബാധകമായിരിക്കും. ലേലം 
യാതൊരു കാരണവും കാണിക്കാതെ മാറ്റിവെക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം കണ്ണൂർ കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനിയറിൽ നിക്ഷിപ്ത 
മായിരിക്കും. നിശ്ചയിക്കപ്പെട്ട ദിവസം അവധിയായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം ലേലം/ ടെണ്ടർ നടത്തുന്നതാണ്. 

- ട്രാക്ടർ, കണ്ണൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസിനോടനുബന്ധിച്ചുളള വർക്ക്ഷോപ്പിൽ 
പരിശോധനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ട്രാക്ടർ 
പരിശോധിക്കുന്നതിനും പ്രവൃത്തിദിവസങ്ങളിൽ പകൽ 10 
മുതൽ 5 മണിവരെ ഈ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. 


പ്രിൻസിപ്പൽ കൃഷിഓഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
പ്രിൻസിപ്പൽ 
കൃഷിഓഫീസർ. 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ എ . ഇ . ( 3 ) 510 / 2008. 
2010 ഫെബ്രുവരി 4. 

- താഴെ പറയുന്ന സർക്കാർ വക ട്രാക്ടർ ഇപ്പോഴുളള 
അവസ്ഥയിൽ 2010 മാർച്ച് 10 -ാം തീയതി വൈകുന്നേരം 3. 30 
മണിക്ക് മേലെ ചൊവ്വയിലുളള കണ്ണൂർ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ വെച്ച് ലേലം/ 
ദർഘാസ് നിബന്ധനകൾക്ക് വിധേയമായി വിൽപന നടത്തുന്ന 
താണ്. 

വാഹന നമ്പർ - KL 01 B 538 
മോഡൽ 1992 
വാഹനം - ട്രാക്ടർ (HMT ) 3511 
നിരതദ്രവ്യം - രൂപ 500 
ദർഘാസ് പ്രതികയുടെ വില - രൂപ 300 + വാറ്റ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വിൽപ്പന അവസാനിക്കുന്ന 
തീയതിയും സമയവും - 10 -3 - 2010 , 1 മണി. 

- ടെണ്ടറുകൾ സ്വന്തം പേരും മേൽവിലാസവും ട്രാക്ടർ 
നമ്പരും എഴുതിയ മുദ്രണം ചെയ്ത കവറിൽ പ്രസ്തുത 
ദിവസം 3 മണിയ്ക്കകം കിട്ടത്തക്കവണ്ണം ഈ ഓഫീസിൽ 
സമർപ്പിക്കേ ണ്ട താ ണ്. ടെണ്ടറിനോ ടൊപ്പം നിര ത ദ്രവ്യം 
അംഗീകൃത ബാങ്കിൽ നിന്നും ലഭിച്ച ഡെപ്പോസിറ്റ് രസീത് 
കണ്ണൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേർക്ക് വാങ്ങിയത് അടക്കം ചെയ്തിരിക്കണം. ഡെപ്പോസിറ്റ് 
രസീത് അടക്കം ചെയ്യാത്ത ടെണ്ട റു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

നിശ്ചിത ദിവസം തന്നെ 3.30 മണിക്ക് പരസ്യലേലവും 
ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിൽ പങ്കുകൊളളാൻ ആഗ്രഹി 
ക്കുന്നവർ മേൽപറഞ്ഞ തുക നിരതദ്രവ്യമായി ലേലത്തിനുമുമ്പ് 
ഓഫീസിൽ അടക്കേണ്ടതാണ്. 


- ( ഒപ്പ്) 
കൃഷിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് കൃഷിഅസിസ്റ്റന്റ് 
എഞ്ചിനീയർ ഓഫീസ്, എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
കണ്ണൂർ- 6. 

ദർഘാസ് പരസ്യം 
നമ്പർ ടി. സി . ( 2)1426/ 2010 . 

2010 ഫെബ്രുവരി 1, 
കൃഷി വകുപ്പിന്റെ കീഴിലുള്ള വിവിധ തോട്ടങ്ങ ളിൽ 
നിന്നും മറ്റ് അംഗീക ത നഴ്സറി ക ളിൽ നിന്നും 
നിർദ്ദേശിക്കപ്പെടുന്ന മറ്റു കേന്ദ്രങ്ങളിലേക്ക് നടീൽവസ്തുക്കളും 
കാർഷിക ആവശ്യത്തിനുള്ള മറ്റ് സാധനങ്ങളും എത്തിച്ചുകൊടു 
ക്കു ന്ന തിന് ഇതോടൊപ്പം ചേർക്കുന്ന നിബന്ധനകൾക്കും 
വിധേയമായി 2010 - 11 വർഷത്തേക്ക് ലോറികൾ വാടകയ്ക്ക് 
നൽകാൻ തയ്യാറുള്ള ലോറി ഉടമകളിൽ നിന്നും ഒരു കിലോ 
മീറ്റർ ദൂരം ലോറി ഓടുന്നതിനുളള വാടക നിരക്ക് (ഹയർ 
ചാർജ്ജ്) കാണിച്ചു കൊണ്ടുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . ദർഘാ സു കൾ അടക്കം ചെയ്ത് മുദ്രവച്ച 
കവറിനുപുറത്ത് 2010 - 11 വർഷത്തേക്ക് നടീൽ വസ്തുക്കൾ വിത 
രണം ചെയ്യുന്നതിനു ലോറി വാടകയ്ക്ക് നൽകുന്നതിനുളള 
ടെൻഡർ എന്നെഴുതി ദർഘാസുകാരന്റെ വ്യക്തമായ മേൽവിലാസ 
ത്തോടു കൂടി കണ്ണൂർ പിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില വില്പന നികുതി അടക്കം 
416 രൂപ ഓഫീസിൽ നേരിട്ടടച്ച് 2010 മാർച്ച് 17 -ാം തീയതി 
ബുധനാഴ്ച ഉച്ചക്ക് 12 മണിവരെ പ്രവൃത്തി ദിവസങ്ങളിൽ 
വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ളിക്കേറ്റ് ഫോറം ആവശ്യമുളളവർ 
വിൽപന നികുതി അടക്കം 208 രൂപ അധികമായി അടച്ച് 
വാങ്ങാവുന്നതാണ്. ടെൻഡർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസുകൾ 2010 മാർച്ച് 
5 -ാം തീയതി ഉച്ചക്ക് 3 മണിവരെ സ്വീക രി ക്കു ന്ന തും 
അന്നുതന്നെ വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ ഹാജരുളള 
ദർഘാസുകാരുടെയോ അവർ രേഖാമൂലം ചുമതലപ്പെടുത്തുന്ന 
വ്യക്തി യു ടെയോ സാന്നിദ്ധ്യ ത്തിൽ പ്രിൻസിപ്പൽ കൃഷി 
ഓ ഫീ സറോ അ ദ്ദേ ഹം ചുമ ത ല പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോതുറന്ന് പരിശോധിക്കുന്നതും ഏറ്റവും കുറഞ്ഞ 
നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് കൃഷി ഡയറക്ടറുടെ 
അംഗീകാരത്തിനും വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമായി 
രിക്കും. 


പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക കാണിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തു 
ന്നതും അദ്ദേഹം സംഖ്യയുടെമൂന്നിൽ ഒരുഭാഗം അപ്പോൾ 
തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ബാക്കിതുകയും വാറ്റും 
ഒരാഴ്ചയ്ക്കകം അടച്ച് ടാക്ടർ സ്വന്തം ചെലവിൽ അവർ 
നീക്കം ചെയ്യേണ്ടതാണ്. നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ 
നിരതദ്രവ്യവും, അടച്ചതുകയും സർക്കാരിലേക്ക്മുതൽക്കൂട്ടുകയും 
ഇതുമൂലം സർക്കാരിന് വരുന്ന നഷ്ടം ടിയാനിൽ നിന്നും 
വസൂൽ ചെയ്യുന്നതും മറ്റു നിയമനടപടികൾ സ്വീകരിക്കുന്ന 


ദർഘാസിനോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക 
കരാറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ തെക്ക് 
ബസാർ ശാഖയിൽ മാറത്തക്കവിധം കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറുടെ പേരിൽ 2000 രൂപക്കുളള ഡിമാന്റ് ഡ്രാഫ്റ്റം 


2nd MARCH 2010] 


AGRICULTURE DEPARTMENT 


അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ ശരിയായി പൂരിപ്പിച്ച് 
ദർഘാസിന്റെ എല്ലാ പേജിലും ഒപ്പിടേണ്ടതുമാണ്. 

“ദർഘാസുകൾ 
സ്വീക രിക്കുന്ന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം അതേ സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. 


5 . 


ണ്ടാകുന്ന നഷ്ടം കരാറുകാരിൽ നിന്നും യഥാസമയം 
വസൂൽ ചെയ്യുന്നതുമായിരിക്കും. 
ടെണ്ടർ അംഗീകരിച്ച നിരക്ക് പ്രകാരമുളള വാടക 
യല്ലാതെ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും നൽകു 
ന്ന ത ല്ല . ലോറി യിൽ സാധ ന ങ്ങൾ കയറ്റു ന്നതും 
ഇറക്കുന്നതും അതാത് കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ 
ചെയ്യുന്നതുമായിരിക്കും. 


- ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ 
നിരസിക്കുന്നതിനും നിർത്തിവെയ്ക്കുന്നതിനും ഉള്ള അധികാരം 
പ്രിൻസിപ്പൽ കൃഷിഓഫീസറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും പ്രവർത്തി 
ദിവസങ്ങളിൽ ഓഫീസിൽ നേരിട്ടന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ടെൻഡറിൽ ഒരു കിലോ മീറ്ററിനുള്ള നിരക്ക് (റണ്ണിംഗ് 
കി . മീ .) അക്ഷരത്തിലും അക്കത്തിലും കാണിച്ചിരി 
ക്കണം. ലോറിയുടെ ഭാരം വഹിക്കാവുന്ന പരിധികൂടി 
കാണിച്ചിരിക്കണം. 


നിബന്ധനകൾ 


വാട കയ് ക്ക് നൽകുന്ന ലോറിയുടെ ഭാരം 
വഹിക്കാവുന്ന ചുരുങ്ങിയ പരിധി 6 ടൺ ആയിരിക്കണം. 


8 . 


നടീൽ വസ്തുക്കൾ തെങ്ങിൻ തൈകളാണെങ്കിൽ 
കുറഞ്ഞത് 1500 എണ്ണവും പോളിത്തീൻ കവറുകളിൽ 
വളർത്തിയ കുരുമുളക് വളളികൾ, കശുമാവ് ഗ്രാഫ്റ്റ്, 
ഗ്രാമ്പു , ജാതി തൈകൾ തുടങ്ങിയവ 1600 എണ്ണവും 
കയറ്റിയിരിക്കണം. തെകൾ നിശ്ചിത എണ്ണത്തിൽ 
കുറവാണെങ്കിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ 
പ്രത്യേക നിർദ്ദേശപ്രകാരം അവ എത്തിക്കാവുന്നതും 
പസ്തുത വിവരം ടിപ്പ് ഷീറ്റിൽ രേ ഖ പ്പെ ടു 
ത്തേണ്ടതുമാണ്. തൈകൾ കുത്തനെ മാത്രമേ കയറ്റാവു . 


കരാറുകാരൻ ചുരുങ്ങിയത് 5 ലോറിയെങ്കിലും ഒരേ 
സമയത്ത് ഈ ആവശ്യത്തിന് നൽകാൻ കഴിവുള്ളവരും 
ആയതിന് ബാദ്ധ്യസ്ഥനുമായിരിക്കും. ആവശ്യപ്പെടുന്ന 
അത്രയും ലോറികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തും 
സമയത്തും ലഭ്യമാക്കാതെ വസ്തുക്കളുടെ വിതരണം 
തടസ്സപ്പെടാനിടയായാൽ അതുമൂലം സർക്കാരിനുണ്ടാ 
കുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കരാറുകാരൻ 
ഉത്തരവാദിയാകുന്നതും അതുമൂലമുണ്ടാകുന്ന നഷ്ട 
പരിഹാരത്തുക കരാറുകാരനിൽ നിന്നും ഈടാക്കുന്ന 
തുമായിരിക്കും. 
ദർഘാസ് അംഗീകരിച്ചുകഴിഞ്ഞാൽ കരാറുകാരൻ 
50 രൂപ വിലയുളള മുദ്രപ്പത്രത്തിൽ ഒരു കരാറും 
കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ 

റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ തെക്ക് 
ബസാർ ശാഖയിൽ മാറത്തക്കവിധത്തിൽ 10,000 രൂപ 
ക്കുള്ള ഒരു ഡിമാന്റ് ഡ്രാഫ്റ്റ് ( 2000 രൂപ നിരതദ്രവ്യം 
കഴിച്ച് ബാക്കി 8000 രൂപ മതിയാകും) പ്രിൻസിപ്പൽ 
കൃഷിഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
കരാറിന്റെ കാലാവധി 31- 3- 2011 വരെ ആയിരിക്കും. 
- ഇൻകം ടാക്സസ് ഇനത്തിൽ നിലവിലുള്ള നിരക്ക് 
പ്രകാരമുളള തുക അതാത് സമയം ബില്ലിൽ കുറവ് 
ചെയ്യുന്നതായിരിക്കും. 
സർക്കാർ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ക്രമീകരണങ്ങ 
ളാലും മറ്റു സാങ്കേതിക കാരണങ്ങളാലും ലോറി 
വാടക നൽകാൻ താമസം നേരിട്ടാൽ യാതൊരു 
കാരണവശാലും പലിശ നൽകുന്നതല്ല. 
സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ മറ്റ് എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


- 3 . 


-- ലോറിയിൽ ഭാരം കയറ്റി പോകുന്നതും തിരിച്ചുവരുന്നതും 
ദൂരം കുറ ഞ്ഞ വ ഴി യിൽ കൂടി ആയി രി ക്ക ണം . 
പ്രകൃതിക്ഷോഭം തുടങ്ങിയ യാദ്യശ്ചികാവസ്ഥയിൽ 
കൃഷി വകുപ്പുദ്യോഗസ്ഥരുടെ അനുവാദത്തോടുകൂടി 
വഴി മാറി പോകാവുന്നതാണ്. പ്രസ്തുത വിവരം ടിപ്പ് 
ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. 


തെകൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കാതെ 
യഥാസ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കേണ്ട താ ണ് . 
ലോറിൽ നിന്നും സാധ ന ങ്ങ ൾ ഇറ ക്കു മ്പോൾ 
കേടുപാടുകൾ സംഭവിക്കുകയോ എണ്ണത്തിൽ കുറവു 
വരുകയോ ചെയ്താൽ ആയതിനു കരാറുകാരൻ 
ഉത്തരവാദിയാകുന്നതും അത് പ്രകാരം സർക്കാരിനു 


പ്രിൻസിപ്പൽകൃഷിഓഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
പ്രിൻസിപ്പൽ 
കൃഷിഓഫീസർ. 


ണ 


